Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


AXക്ക 


- Reg . No . രജി. നമ്പർ 
| KL / TV ( N ) / 634/ 2012 - 14 


GOVERN 


കര 


രള സം 


3 


ർക്കാർ 


VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


27th August 2013 
2013 ആഗസ്റ്റ് 27 
5th Bhadra 1935 
| 1935 ഭാദം 5 


, 35 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Dairy Development Department 


REGISTRATION CERTIFICATE 


4. താലൂക്ക് തളിപ്പറമ്പ്. 
5. ജില്ല കണ്ണൂർ. 
6. പ്രവർത്തനപരിധി - ശ്രീകണ്ഠാപുരം പഞ്ചായത്തിലെ 

17 - 18- വാർഡുകൾ. 
7, ബാദ്ധ്യത ക്ലിപ്തം. 
8. പ്രധാന ഉദ്ദേ ശ്യ ങ്ങ ൾ - പാൽ സംഭ ര ണവും 

വിതരണവും. 


No . C -1303/ 2013 . 

26th July 2013. 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969) that 
the following Society, the particulars which is furnished 
in the Categorical Statement is registered by me today as 
a Co -operative Society under the said Act, on the basis 
of limited liability and that the byelaws of the 
undermentioned society is also hereby registered under 
the said section . 

തരംതിരിച്ചുള്ള പട്ടിക 
1. സംഘത്തിന്റെ പേര് - കൊട്ടൂർ വയൽ ക്ഷീരോൽപ്പാദക 
- സഹകരണ സംഘം ക്ലിപ്തം നമ്പർ സി. 247 ( ഡി ) 

ആപ്കോസ്. 
2. രജിസ്റ്റർ ചെയ്ത തീയതി-- 26 - 7 - 2013. 
3. മേൽ വിലാസം - കൊട്ടൂർ വയൽ ക്ഷീരോൽപ്പാദക 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ സി . 247 ( ഡി ) 
ആപ്കോസ്, ശ്രീകണ്ഠാപുരം പി . ഒ . 


- 9. അംഗീകൃത ഓഹരി മൂലധനം - ? 25,000 

( ഇരുപത്തയ്യായിരം രൂപ മാത്രം). 


- 10. സംഘ ത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ് പ 

കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, 
ഓഹരി മൂലധനം, സഞ്ചി ത മായ കരുതൽ ധ നം , 
കെട്ടിടനിധി എന്നിവയുടെ തുക യിൽ നിന്നും 
സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള തുകയുടെ 
പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല . 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, കണ്ണൂർ. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


